Reg. No . രജി. നമ്പർ 
KL/TV ( N )/12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNM 


കരള 
ി 


രിക്കാം 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 8th March 2011 

2011 മാർച്ച് 8 
17th Phalguna 1932 
1932 ഫാൽഗുനം 17 


- 10 


17th Phalguna 1992 


me 10 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഡി3 - 2078 / 2009/ ഇ . ഇ . 

2011 ഫെബ്രുവരി 11 . 
കേരള ഗവർണ്ണർക്കുവേ 1 ഹാർബർ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
വിഴിഞ്ഞം മത്സ്യബന്ധന 

തുറമുഖം, 

-- മുതലപ്പൊഴി 
മത്സ്യബന്ധന തുറമുഖം എന്നിവിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിപ്പാർട്ടുമെന്റ് വക താഴെ പറയുന്ന ക്രയിനുകൾ ഇപ്പോ 
ഴത്ത് അവസ്ഥയിൽ 

14 - 3 - 2011, 15 - 3 - 2011 എന്നീ 

തീയതികളിൽ 
ഉച്ചയ്ക്കുശേഷം 3.30 - ന് നിബന്ധനകൾക്ക് വിധേയമായി വില്പന നടത്തുന്നതാണ്. 
കമ - സാധനത്തിന്റെ 

നിരതദ്രവ്യം 
നമ്പർ 

വിവരം 


( 2) 


25,000 


റ്റാറ്റാ പി ആന്റ്എച്ച്955 എ . എൽ. സി 
- ക്രയിൻ ഒരെണ്ണം ( Sl. No. 1124) 

ഉദ്ദേശ വില - 10 ലക്ഷം 
- (മുതലപ്പൊഴി ഹാർബർ പരിസരത്ത് സൂക്ഷി 
ച്ചിരിക്കുന്നു.) 
കോൾസ് മൊബൈൽ ക്രയിൻ നമ്പർ 24427 
(ഒരെണ്ണം) 
ഉദ്ദേശവില 2 ലക്ഷം 
(മുതലപ്പൊഴി ഹാർബർ പരിസരത്ത് സൂക്ഷി 
ച്ചിരിക്കുന്നു.) 


5 ,000 


2 ,500 


3 10 ആർ. ബി ക്രയിൻ ( ഒരെണ്ണം) 
ഉദ്ദേശവില 1 ലക്ഷം 
(മുതലപ്പൊഴി ഹാർബർ പരിസരത്ത് 

സൂക്ഷിച്ചിരിക്കുന്നു .) 
4 ലിങ്ക് ബെൽറ്റ് സ്പീഡിംഗ് ക്രയിൻ 

(ഒരെണ്ണം) ( Sl. No. 508398) 

ഉദ്ദേശ വില 2 ലക്ഷം 
( വിഴിഞ്ഞം വർക്ക്ഷോപ്പ് പരിസരത്ത് 

സൂക്ഷിച്ചിരിക്കുന്നു.) 
ദർഘാസ് 

ഫോറത്തിന്റെ 
1, 500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 400 + വാറ്റ്. 
കരാറുകാരുടെ 

കാറ്റഗറി 
മുകളിലും. 


5 , 000 


വില ക്രമനമ്പർ 


1 - ന് 


_ " ഡി 


ക്ലാസും 


അതിനു 


ലേല തീയതിയും സമയവും സ്ഥലവും - ക്രമനമ്പർ 1- ന് 14 - 3- 2011 ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ഹാർബർ 
എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഡിവിഷനിൽ, മറ്റുള്ളവയ്ക്ക് 15- 3- 2011 ഉച്ചയ്ക്ക് 3.30 മണിക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് 
തിരുവനന്തപുരം ഡിവിഷനിൽ.3 - 3 - 2011 മുതൽ 14 - 3- 2011 ഉച്ചയ്ക്ക് 12 മണിവരെ ദർഘാസ് വിതരണം നടത്തുന്നതും 14 - 3 
- 2011 - ന്ഉച്ചയ്ക്കുശേഷം 3 മണിവരെ ദർഘാസ് സ്വീകരിക്കുന്നതുമാണ്. ഓരോ ക്രയിനിനും പ്രത്യേകം പ്രത്യേകം 
ദർഘാസ് ഫോറം പൂരിപ്പിച്ച് ഇ . എം . ഡി. സഹിതം നിരക്ക് രേഖപ്പെടുത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചി 
നീയറിംഗ്, തിരുവനന്തപുരം ഡിവിഷൻ, വിഴിഞ്ഞം എന്ന വിലാസത്തിൽ മുദ്രണം ചെയ്ത കവറുകളിൽ രജിസ്റ്റേർഡ് 
ആയോ - നേരിട്ടോ 

ദർഘാസ് 
സമർപ്പിക്കേ താണ്. 

രജിസ്റ്റേർഡായി 

അയയ്ക്കുന്നവർ 
8 - 3 - 2011- ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കു മുമ്പായി ദർഘാസുകൾ ഈ കാര്യാലയത്തിൽ ലഭിക്കത്തക്കരീതിയിൽ അയയ്ക്കേ 


താണ്. ടി മുദ്രണം ചെയ്ത കവറിനു പുറത്ത് കയിനിന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തേ താണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. മുകളിൽ പറഞ്ഞ നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റ് രൂപത്തിൽ ഏതെങ്കിലും പൊതുമേ 
ഖല / ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം ഡിവി 
ഷൻ, വിഴിഞ്ഞം എന്ന പേരിൽ മാറത്തക്കരീതിയിൽ എടുത്ത് അതാത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ താണ്. 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് Valid contractor s 
license / ഉദ്ദേശ വിലയ്ക്കു തുല്യമായ Solvency Certificate , Income Tax Clearance 
Certificate , Address Proof എന്നിവ ഹാജരാക്കേ താണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേല സമയ 
ത്തിന് ഒരു മണിക്കൂർമുമ്പായി മേൽ പറഞ്ഞ നിരതദ്രവ്യം ടി ഓഫീസിൽ അടച്ച് താൽക്കാലിക രസീത് വാങ്ങിയിരിക്ക 
ണം . കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ മേൽവിലാസം തെളിയിക്കുന്നതിന് മതിയായ രേഖയും ഉദ്ദേശ 
വിലയ്ക്കു തുല്യമായ Solvency Certificate, 

Income 

Tax 

Clearance 
Certificate എന്നിവയും ഹാജരാക്കേ താണ്. 
ദർഘാസ് സ്വീകരിച്ചുകഴിഞ്ഞതിനുശേഷം 

14 - 3 - 2011, 
15 - 3 - 2011 എന്നീ തീയതികളിൽ 

- വൈകിട്ട് 

3.30 - ന് 
ഹാർബർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ സെക്ഷൻ വിഴിഞ്ഞം ഓഫീസ് പരിസരത്ത് വച്ച് പരസ്യ ലേലം ഉ ായിരിക്കു 
ന്നതാണ്. ദർഘാസിനോടൊപ്പവും 

- ലേലത്തിൽ 

പങ്കെടുക്കു 
ന്നവരും 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാറിൽ ഏർപ്പെടേ താണ്. 


പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ അതാതു ദിവസങ്ങളിൽ തന്നെ ദർഘാസ് തുറക്കുന്നതാണ്. ലേലത്തിലോ, ദർഘാസിലോ ഏതിലാണ് 
കൂടുതൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് 

ആ 

തുക 
രേഖപ്പെടുത്തിയ 

ആളിന്റെ പേരിൽ 

ലേലം/ ദർഘാസ് 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുകയും ടിയാൻ അപ്പോൾതന്നെ ലേലം/ ദർഘാസ്തുക മുഴുവനും വില്പന നികുതിയും 
മറ്റു നികുതികളും അടച്ച് രസീത് വാങ്ങേ താണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ അടച്ച നിരതദ്രവ്യം സർക്കാരി 
ലേക്ക് മുതൽകൂട്ടുന്നതും ഇതുമൂലം സർക്കാരിനു മായ അധിക ചെലവ് റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ടിയാനിൽ 
നിന്നും ഈടാക്കുന്നതാണ്. 


ലേലം/ ദർഘാസ് സംബന്ധമായ 

എല്ലാ 

സർക്കാർ 
വ്യവസ്ഥകളും ഇക്കാര്യത്തിൽ ബാധകമായിരിക്കും. ലേലം/ ദർഘാസ് യാതൊരു കാരണവും കൂടാതെ മാറ്റി വയ്ക്കുന്ന 
തിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ലേലം/ദർഘാസ് 
നിശ്ചയിച്ചിട്ടുള്ള ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ലേലം/ ദർഘാസ് നടത്തുന്നതായിരിക്കും. 

ലേലം/ ദർഘാസ് 

സംബന്ധമായ 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

- ദിവസങ്ങളിൽ 
ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ഈ 


- ടി കയിനുകൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മുതലപ്പൊഴി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
സബ് ഡിവിഷൻ, വിഴിഞ്ഞം എന്നിവരുടെ മുൻകൂർ സമ്മതം വാങ്ങി ആഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതും 
വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
തിരുവനന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം. 


ഹാർബർ എഞ്ചിനീയറിംഗ് 
(ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 3301 / 2010 / ഇ . ഇ ./ കെ .എൽ. എം . 


2011 ഫെബ്രുവരി 24. 


കേരള ഗവർണ്ണർക്കുവേ 1 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം 
താഴെ പറയുന്ന പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് 
വകുപ്പ് എന്നിവിടങ്ങളിൽ 

രജിസ്റ്റർ ചെയ്തിട്ടുള്ള 

കരാറുകാരിൽ 
- മത്സരസ്വഭാവമുള്ള 

മുദ്രവച്ച് 

ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


നിന്നും 


ക്രമനമ്പർ 


നിരതദ്രവ്യം 


ദർഘാസ്നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


1 32/ 2010 - 11 / ഇ . ഇ . കെ . എൽ. എം . - ശക്തികുളങ്ങര 
ഹാർബറിൽ പമ്പിന്റെ പാനൽ ബോർഡ് 

സ്ഥാപിക്കലും ടോൾ റൂമിലേയ്ക്ക് മീറ്റർ 

ബോർഡ് മാറ്റി സ്ഥാപിക്കലും - 1,73,587 4 , 350 
2 33 / 2010 - 11/ ഇ . ഇ . കെ .എൽ. എം . - കൊല്ലം ആശ്രാമ 

ത്തുള്ള പോർട്ട് ഓഫീസ്- ഹാർബർ എഞ്ചിനീയ 
റിംഗ് ഡിവിഷൻ ഓഫീസ്എന്നിവയുടെ 
മുൻവശം കോൺക്രീറ്റ് ഇന്റർലോക്കിംഗ് ബ്ലോക്ക് 
പാകുന്ന പ്രവൃത്തി- 3,01,720 

7 , 550 
പുനർ ദർഘാസ് 


- 3 


30/ 2010 - 11/ ഇ . ഇ . കെ . എൽ. എം . - കൊല്ലം 
പോർട്ടിൽ വർക്കേഴ്സിനായി വിശ്രമ മുറിയും 
ടോയ്ലെറ്റും നിർമ്മിക്കുന്ന പ്രവൃത്തി- 
- 14,58,727 


36,500 


- 4 30 / 2010 - 11 / ഇ . ഇ . കെ . എൽ. എം . - ടി കസ്റ്റംസ് 
ഇലക്ട്രോണിക് ഡേറ്റാ ഇന്റർ ചേഞ്ചിംഗ് 


സർവ്വീസ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം - 
- 9, 44 ,086 


23 ,650 


ദർഘാസ് - ഫോറത്തിന്റെ വില - ക്രമനമ്പർ 

1- ന് 
400 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 700 + 4 % വാറ്റ്, ക്രമനമ്പർ 3 - ന് 2 ,200 + 4 % വാറ്റ്, ക്രമനമ്പർ 4 - ന് 
1,900 + 4 % വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 10 - 3- 2011 രാവിലെ മുതൽ 18- 3 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ലഭിക്കേ 


ദർഘാസ് 
തീയതിയും സമയവും 


അവസാന 


പ്രമാണങ്ങൾ 
18 - 3- 2011, 3. 30 മണി. 


അവസാന 


തുറക്കുന്ന 


തീയതിയും 


സമയവും - 18 - 3 - 2011, 


ദർഘാസ് 
4 മണി. 


കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1- ന് പി. ഡബ്ലിയു . ഡി . " ബി ക്ലാസ് ഇല്ലെങ്കിൽ അതിനുമുകളിലും, ക്രമനമ്പർ 
2 - ന് " ഡി - യും അതിനു മുകളിലും ക്രമനമ്പർ 3- നും 4- നും " സി - യും അതിനു മുകളിലും. 


1- നും - 


2 - നും 


- പ്രവൃത്തിയുടെ 

കാലാവധി ക്രമനമ്പർ 
1 മാസം, ക്രമനമ്പർ 3 - നും 4 - നും 6 മാസം. 


ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശാമം, കൊല്ലം കാര്യാലയത്തിൽ നിന്നും ദർഘാസ് 
ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കേ അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 
പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തോടൊപ്പം - 100 വിലയ്ക്കുള്ള കേരള മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും നിരതദ്രവ്യം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം ചെയ്യേ താണ്. അപ്രകാരം ചെയ്യാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന 18 - 3 - 2011 വൈകിട്ട് 4 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ ഫേം പീരിയഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ള മറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോപൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന 
നൽകുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശ്രാമം , 
കൊല്ലം - 2. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 1099/ 02/ ഇഇ/ എച്ച്. ഇ . ഡി.എൻ.( എ ). 

2011 ഫെബ്രുവരി 19 . 
കേരള ഗവർണ്ണർക്കുവേ 1 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കുവേ ി അംഗീകൃത കരാറുകാരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം നമ്പർ പേരും അടങ്കൽ തുകയും 
- 1 16 / 2010 - 11 / ഇഇ/എച്ച്. ഇ . ഡി .എൻ.( എ ) 

അർത്തുങ്കലിൽ മത്സ്യവിജ്ഞാന 
കേന്ദ്രത്തിന്റെ 

നിർമ്മാണം - 6. 50 ലക്ഷം 16 , 250 
| 2 17 / 2010 - 11 / ഇഇ)/ എച്ച് . ഇ . ഡി .എൻ.( എ ) - 

വളഞ്ഞവഴിയിൽ മത്സ്യ 
വിജ്ഞാന കേന്ദ്രത്തിന്റെ 

നിർമ്മാണം - 6. 50 ലക്ഷം 16, 250 
3 18 / 2010 -11/ ഇഇ/ എച്ച്. ഇ . ഡി .എൻ. ( എ ) - 
ചാപ്പക്കടവിൽ മത്സ്യത്തൊഴിലാളികൾക്കുവേ 

ഗൈഡ്ലൈറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി - 
1.25 ലക്ഷം 

3 , 150 
4 19/ 2010 -11/ ഇഇ/ എച്ച്. ഇ . ഡി.എൻ.( എ ) - കാട്ടൂർ 
കുരിശ്ശടിയിൽ മത്സ്യത്തൊഴിലാളികൾക്കുവേ 

ഗെഡ്ലൈറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി- - 
1. 25 ലക്ഷം 

3 , 150 
- 5 20/2010- 11 / ഇ /എച്ച്. ഇ . ഡി .എൻ.( എ ) - 
കസ്തൂർബാ ഫിഷ്ടാന്റിംഗ് സെന്ററിൽ 

ഗൈഡ്ലൈറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി 
- 1. 25 ലക്ഷം 

3 , 150 
- 6 21/2010 -11/ ഇ / എച്ച്. ഇ . ഡി .എൻ. ( എ ) - 
ചെത്തിഹാർബറിൽ ഗെഡ്ലൈറ്റ് 
സ്ഥാപിക്കുന്ന പ്രവൃത്തി - 1.25 ലക്ഷം 

3 , 150 
| 1 22 / 2010- 11 / ഇഇ / എച്ച്. ഇ . ഡി.എൻ.( എ ) - 
ആറാട്ടുപുഴയിൽ മത്സ്യഭവൻ കേന്ദ്രത്തിന്റെ 
നിർമ്മാണം - 14 ലക്ഷം 

35 ,000 
- 8 23/ 2010 - 11/ ഇ / എച്ച്. ഇ . ഡി .എൻ. ( എ ) - 
തൃക്കുന്നപ്പുഴയിൽ ഒരു മത്സ്യവിജ്ഞാന 
കേന്ദ്രത്തിന്റെ നിർമ്മാണം - 6.75 ലക്ഷം 

16 ,900 
- 9 24/ 2010 - 11/ ഇ / എച്ച്. ഇ . ഡി .എൻ. ( എ ) - 
ദേവികുളങ്ങര പഞ്ചായത്തിൽ മത്സ്യവിജ്ഞാന 
കേന്ദ്രത്തിന്റെ നിർമ്മാണം - 6.75 ലക്ഷം 

16 ,900 
10 25 /2010 - 11 / ഇഇ/എച്ച്. ഇ. ഡി.എൻ.( എ ) - 
തൃക്കുന്നപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്കു 

വേ 1 ഒരു ഗൈഡ് ലൈറ്റ് സ്ഥാപിക്കൽ - 
" 1. 25 ലക്ഷം 

3 , 150 
11 26/ 2010- 11 / ഇഇ / എച്ച്. ഇ . ഡി.എൻ.( എ ) - 
തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന 
പദ്ധതി- ആലപ്പുഴ മുൻസിപ്പാലിറ്റിയിലെ 
ബാപ്പുവൈദ്യർ ചന്തക്കടവ് റോഡിന്റെ 
പുനരുദ്ധാരണം - 3.95 ലക്ഷം 

9 , 900 
- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 1,300 + വാറ്റ് @ 4 %, ക്രമനമ്പർ 3, 4, 5, 6, 10 ഇവയ്ക്ക് 
400 + വാറ്റ് @ 4 %. ക്രമനമ്പർ 7 - ന് 2,100 + വാറ്റ് @ 4 %, ക്രമനമ്പർ 8 - നും 9- നും - 1,400+ വാറ്റ് @ 4 %, ക്രമനമ്പർ 11- ന് 
800 + വാറ്റ് @ 4 %. 
ദർഘാസ് 

ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 
10- 3 - 2011 മുതൽ 11- 3 -2011 വൈകുന്നേരം 4 മണിവരെ. 
ദർഘാസ് - ഫോറം സ്വീകരിക്കുന്ന 

അവസാന 

തീയതിയും 
സമയവും 14- 3-2011 വൈകുന്നേരം 3 മണിവരെ. 
- ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 14 - 3 - 2011 വൈകുന്നേരം 4 മണി. 


സ 


എല്ലാ 


പ്രവർത്തിയുടെ കാലാവധി കമനമ്പർ 1, 2 , 7, 8 ഇവയ്ക്ക് 6 മാസം, ക്രമനമ്പർ 3, 4, 5, 6, 10 ഇവയ്ക്ക് 2 മാസം, ക്രമ 
നമ്പർ 9- നും 11- നും 4 മാസം. 

കരാറുകാരന്റെ ക്ലാസ് - കമനമ്പർ 1, 2, 7 , 8, 9 ഇവയ്ക്ക് “ സി - യും അതിനുമുകളിലും, ക്രമനമ്പർ 3, 4, 5, 6, 10 , 11 
ഇവയ്ക്ക് " ഡി - യും അതിനുമുകളിലും. 
ദർഘാസ് - സംബന്ധിച്ചുള്ള 

കേരള 

- പൊതുമരാമത്ത് 
വകുപ്പിന്റെയും 

തുറമുഖ എഞ്ചിനീയറിംഗ് 

വകുപ്പിന്റെയും 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദുചെയ്യാനോ മാറ്റി വയ്ക്കാനോഉള്ള അധികാരം 
താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

തുറമുഖ എഞ്ചിനീയറിംഗ് 

( ഒപ്പ്) 
ഡിവിഷൻ, ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


TENDER NOTICE 


No. D3-3163/ 2007/ HECC . 14th February 2011 . 
The Superintending Engineer , Harbour Engineering Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed covers for the following works from registered 
contractors/ firms of State P . W .D ., Irrigation Department, Central Public Works Department and Port Trust through 
Registered Post or Speed Post. The tenders submitted through any courier service will not be considered . 


(1 ) 


Sl. No . 

Tender Number and Name 
of work with PAC 

EMD 
( 2 ) 

- (3) 
| 1 76/2010- 11/ HECC - Upgradation of coastal 
roads in Alappuzha District -- Kothukulan 

gara Girijan Colony Road in Pattanakkad 
Panchayath - 16 lakh 

40 , 000 
- 2 77 /2010 -11 / HECC - Dം . do . 
Paruthikattuchira Akanadi road in 

Neilampoor Panchayath Kuttanad 
Taluk - 41 lakh 

50 , 000 
3 78/2010 - 11 / HECC - Dം . do . 

Asan Mukku Karunalayam Aliyas Nagar 

FLC road in ward 6 of Nuranad 
Panchayath - 20.50 lakh 

50 , 000 
479/2010 -11/HECC — Upgradation of coastal 

roads in Ernakulam District - Muthuparambu 
Kannankari road in Puthenvelikkara 
Panchayath - 16 lakh 

40 ,000 
80/ 2010 - 11 / HECC - Do. 
Kottayam District Murinjapuzha 
Chempu road in Maravanthuruth 
Panchayath — 55 lakh 

50 ,000 


of 


for 


No. 


2, 


Cost 

tender form — 2 , 400 + 4 

% VAT 
Sl . Nos . 1 , 4 ; : 6,200 + 4 % VAT for Sl. 
3 ,100 + 4 % VAT for Sl . No . 3 and 8 ,300 + 4 % VAT for Sl. No. 5 . 

Period of completion 4 months for Sl. Nos. 1 , 3, 4 and 6 months for Sl. Nos. 2 , 5 , 


Class of tenderer - " A class for Sl . No . 5 and " B and above for others. 

The tender forms can be had from the office of the undersigned on all working days from 9 -3 - 2011 to 
15 -3 -2011 during working hours in between 10 . 15 a.m . to 
3 p .m . and upto 1 p.m . on 16 -3 -2011 on application in writing, proving the eligibility and on payment of cost and 
VAT. Tenders for the work shall be submitted in sealed cover with superscription of the name of work and tender 
number on or before 3 p.m . on 22- 3- 2011 to the Superintending Engineer, Harbour Engineering Central Circle, 
Ernakulam - 18 . Tenders received after 3 

p.m . on 
22 -3- 2011 due to postal delay or on any other reasons will not be considered . Department will not be responsible for 
any such delays. If the last date of receipt of tender happens to be a holiday , tender will be accepted upto 
3 p.m . on the next working day . Preliminary Agreement signed in Kerala Stamp Paper worth 100 and document for 
required EMD pledged in favour of the Superintending Engineer, Harbour Engineering Central Circle, Ernakulam 
18 are also to be submitted along with the tender. The tender submitted without preliminary agreement and required 
EMD will be rejected outright. The tenders will be opened at 3 . 30 p .m . on the last date of receipt of tender in the 
presence of tenderers/authorised agents present at the time. The firm period of the tender shall be fourmonths from 
the date of opening of the tender. All the conditions in the Kerala P . W . D . and all other conditions prevailing for 
consideration of tenders will be applicable to these tenders also . Government Order No. (Rt.) 255 /2004 / 
F & PD dated 29- 6-2004 and allied orders will be applicable for these tenders. The undersigned reserves the right to 
reject the application for issuance of tender forms and also the submitted tender of any tenderer without assigning 
any reason . While evaluating tenders, regard would be paid to national defence and security consideration . CA03 
ഗവർണ്ണർക്കുവേ | സൂപ ിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ്, മദ്ധ്യമേഖല, എറണാകുളം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 

പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ രജിസ്ട്രേഷനുളള കരാറുകാർ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സരസ്വഭാവമുളള ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 
കൊറിയർ സർവ്വീസുകൾമുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരത 

നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ ദ്രവ്യം 
- തുകയും 
1 76 / 2010 - 11/എച്ച്. ഇ . സി. സി . - ആലപ്പുഴ ജില്ലയിലെ 

തീരദേശ റോഡുകളുടെ നവീകരണം - പട്ടണക്കാട് 
- പഞ്ചായത്തിലെ കോതുകുളങ്ങര ഗിരിജൻ 

കോളനി പാലം റോഡ് - 16 ലക്ഷം 
77 / 2010 - 11/ എച്ച്. ഇ . സി. സി. - ടി ടി കുട്ടനാട് 
താലൂക്ക്, നിലമ്പൂർ പഞ്ചായത്തിലെ പരുത്തിക്കാട്ടു ചിറ - അക്കനടി റോഡ് - 41 ലക്ഷം 50, 000 
78 / 2010 - 11 /എച്ച്. ഇ . സി . സി . - ടി ടി.നൂറനാട് 

- പഞ്ചായത്ത് വാർഡ് 6- ലെ ആശാൻമുക്ക് 
അരുണാലയം അലിയാസ് നഗർ എഫ്.എൽ. സി . 
റോഡ് - 20. 50 ലക്ഷം 

50, 000 
4 79/2010 - 11 / എച്ച്. ഇ . സി. സി . - എറണാകുളം ജില്ല . 

യിലെ തീരദേശ റോഡുകളുടെ നവീകരണം - 
പുത്തൻവേലിക്കര പഞ്ചായത്തിലെ മുതുപറമ്പ് 
കണ്ണങ്കരി റോഡ് - 16 ലക്ഷം 

40 , 000 
80/ 2010 -11/എച്ച്. ഇ . സി. സി . - കോട്ടയം ജില്ലയിലെ 
തീരദേശ റോഡുകളുടെ നവീകരണം - വൈക്കം 
താലൂക്ക്, മറവൻതുരുത്ത്പഞ്ചായത്തിലെ 
മുറിഞ്ഞപുഴ ചെമ്പ് റോഡ്- 55 ലക്ഷം - 50, 000 


കമ 


40, 000 


3 - ന് 


15 - 3 - 2011 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 

1 - നും 

4 - നും 
2,400 + 4 % മൂല്യവർദ്ധിത 

നികുതി, ക്രമനമ്പർ 

2 - ന് 
6, 200 + 4 % മൂല്യവർദ്ധിത 

നികുതി, 

ക്രമനമ്പർ 
3,100 + 4 % മൂല്യവർദ്ധിത 

നികുതി, ക്രമനമ്പർ 

- 5 - ന് 
8,300 + 4 % മൂല്യവർദ്ധിത നികുതി. 

പ്രവൃത്തിപൂർത്തീകരിക്കേ കാലാവധി കമനമ്പർ 1, 3, 4 ഇവയ്ക്ക് 4 മാസം, ക്രമനമ്പർ 2 - നും 5 - നും 6 മാസം. 
കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 

- 5 - ന് " എ 

ക്ലാസ്, 
മറ്റുള്ളവയ്ക്ക് " ബി യും അതിനുമുകളിലും. 
- ദർഘാസ് ഫോറങ്ങൾ തുറമുഖ് 

എഞ്ചിനീയറിംഗ് 
വകുപ്പ്, മദ്ധ്യമേഖല , എറണാകുളം 

ഓഫീസിൽനിന്നും 
9 - 3 - 2011 മുതൽ 

- വരെയുളള 

പ്രവർത്തി 
ദിവസങ്ങളിൽ 

10 . 15 മണിക്കും 

3 മണിക്കും 

ഇടയിലും 
16 -3- 2011 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന 
രേഖകൾ ഹാജരാക്കി - രേഖാമൂലം 

അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. പ്രവൃത്തിക്കുള്ളദർഘാസ്, പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും കവറിന്റെമുകളിൽ രേഖപ്പെടുത്തി 
സീൽ ചെയ്ത് 22- 3 - 2011- ന് 

വൈകുന്നേരം 

3 

മണിക്ക് മുമ്പായി 
രജിസ്റ്റേർഡ് 

തപാൽ അഥവാ - സ്പീഡ് 

പോസ്റ്റ് 

മുഖന 
എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മദ്ധ്യമേഖല - സൂപ ിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവിധം 
സമർപ്പിക്കേ താണ്. 22- 3- 2011 - ന് വൈകുന്നേരം 3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെയു കുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു കാരണവശാലും 

ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസംഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു അവധി 
യായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 

100 

വിലയുളള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേ തും അതോടൊപ്പംതന്നെ സൂപ ിംഗ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, എറണാകുളം, കൊച്ചി എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം 

കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേ തുമാണ്. അപ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസു 
കൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 3.30- ന് ഹാജരുളള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാ 
രപ്പെടുത്തി 
യിട്ടുള പ്രതിനിധികളുടെയോ 

സാന്നിദ്ധ്യത്തിൽ 

ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസിന്റെ 

ഫേം - പിരീഡ് 

ദർഘാസ് 
തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ എല്ലാ 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
സർക്കാർ ഉത്തരവ് (ആർറ്റി.) നമ്പർ 255/2004/എഫ് & പി. ഡി. തീയതി 29 -6-2004- ലെ സർക്കാർ ഉത്തരവും അനുബന്ധ 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുളള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പി 
ക്കുന്ന - ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 

കാരണവും 
കാണിക്കാതെതന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
സൂക്ഷ്മപരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 
Office of the Superintending 
Engineer, Harbour Engineering 

( Sd.) 

Central Circle, Superintending 
Ernakulam -18 . 

Engineer. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി. 808 / 2010 - 11/ ഇഇ. 


2011 ഫെബ്രുവരി 24. 


- കേരള ഗവർണ്ണർക്കുവേ 1 തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, എറണാകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ്എഞ്ചിനീയ 


തീരദേശ റോഡുകളുടെ അപഗഡേഷനിൽ 

ഉൾപ്പെട്ട 
എറണാകുളം ജില്ലയിലെ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ 

ദർഘാസ് നമ്പരും 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
അടങ്കൽതുകയും 


19 , 500 


1 56 / 2010 - 11 / ഇഇ - ചേന്ദമംഗലം പഞ്ചായത്തിലെ 
വലിയ പഴമ്പിള്ളിത്തുരുത്ത്എസ്. എൻ. 

റോഡിന്റെ നിർമ്മാണം - 14.50 ലക്ഷം - 36,250 
2 57/ 2010 -11/ ഇഇ - ഏഴിക്കര പഞ്ചായത്തിലെ 

കൊങ്കിണി പാലത്തിനോടനുബന്ധമായുള്ള 
റോഡുകളുടെ നിർമ്മാണം - 7.80 ലക്ഷം 
58 / 2010 - 11/ ഇഇ - കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ 
പ്ലാച്ചേരിപ്പടി ആറാട്ടുകടവ് റോഡിന്റെ 
നിർമ്മാണം - 4.70 ലക്ഷം 

11,750 
59 / 2010 -11 / ഇ - വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 
മാല്യങ്കര ഫിഷർമെൻ കോളനി ടി - 
- 3.75 ലക്ഷം 

9,400 
- 5 60 / 2010 - 11 / ഇഇ - നായരമ്പലം പഞ്ചായത്തിലെ 

നെടുങ്ങാട് ടെമ്പിൾ ടി - 4. 10 ലക്ഷം 10, 250 
61/ 2010 -11/ ഇഇ - പള്ളിപ്പുറം പഞ്ചായത്തിലെ 
മുനമ്പം ബ്രിഡ്ജ്അപ്രോച്ച് റോഡിന്റെ 
പുനരുദ്ധാരണം - 13.50 ലക്ഷം 

33 ,750 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് 2,200 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1,500 + വാറ്റ്, ക്രമനമ്പർ 3- ന് 
1,000 + വാറ്റ്, ക്രമനമ്പർ 4 - ന് 800 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 900 + വാറ്റ്, ക്രമനമ്പർ 6- ന് 2,100 + വാറ്റ്. 


ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 14 - 3 - 2011 മുതൽ 17 - 3 - 2011 ഉച്ചയ്ക്ക് 


12 മണിവരെ. 


സ്വീകരിക്കുന്ന 


അവസാന 


ദർഘാസ് 

പ്രമാണം 
തീയതിയും സമയവും 17 - 3 - 2011 വൈകുന്നേരം 3 മണി. 


സമയവും - 


ദർഘാസുകൾ 

തുറക്കുന്ന 

തീയതിയും 
17 - 3 - 2011 വൈകുന്നേരം 3.30 മണി. 

കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1, 2, 6 ഇവയ്ക്ക് " സി ക്ലാസ്, ക്രമനമ്പർ 3, 4, 5 ഇവയ്ക്ക് " ഡി ക്ലാസ്. 


കാലാവധി ക്രമനമ്പർ 


1 - ന് 


പ്രവൃത്തി 

തീർക്കേ 
4 മാസം, ക്രമനമ്പർ 6 - ന് 2 മാസം, മറ്റുള്ളവയ്ക്ക് 


3 മാസം. 


ഈ 


സർക്കാർ ഉത്തരവ് 84/ 97 / പി. ഡബ്ലിയു . ആന്റ് ടി . തീയതി 10 - 8 - 1997 - ലെ നിബന്ധനകളും പൊതുമരാമത്ത് 
വകുപ്പിലേയും - ഹാർബർ എഞ്ചിനീയറിംഗ് 

വകുപ്പിലേയും 
ദർഘാസ് സംബന്ധിച്ച 

എല്ലാ 

നിബന്ധനകളും 
ദർഘാസിനും ബാധകമാണ്. 

കാരണം കൂടാതെ 

ദർഘാസ് 
ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ 

ഉള്ള 

അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി 
ബന്ധപ്പെടേ താണ്. 


റദ് 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 


എറണാകുളം ഡിവിഷൻ, 
മുനമ്പം, പള്ളിപ്പോർട്ട് പി . ഒ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


